Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 


വാല്യം 10 തിരുന Ig 26th January 2021 
° ന്തി 
° “ee 1196 മകരം 13 നമ്പര്‍ 4 
Vol. X Thiruvananthapuram, 13th Makaram 1196 tr, 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT അവകാശി മേല്‍പ്പറഞ്ഞവര്‍ മഠ്രതമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
പരസ്യം 30 ദിവസത്തിനകം നേരിട്ട ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
() തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


Neyyattinkara Taluk 


നമ്പര്‍ എ120140/2020. 2020 ഡിസംബര്‍ 2. (2) 

നമ്പര്‍ എ1-3889/2020. 2020 നവംബര്‍ 30. 

നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 

ബാലരാമപുരം പി. ഒ., ഐത്തിയൂര്‍, അയണിയറത്തല വീട്ടില്‍ നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
രാജമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 144൧0൨ അമരവിള പി. ഒ., അമ്മോട്ടുകോണത്ത്‌ തെക്കെ പുത്തന്‍വീട്ടില്‍ 
കോടതിയില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി സുകുമാരന്‍ നായര്‍, എം. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ഒരു 
കൊടങ്ങാവിള പി. ഒ., കമുകിന്‍ കോട്‌, കുരുവിക്കാല പുത്തന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
വീട്ടില്‍ സുനിത ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഗിരിജകുമാരി, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


കൊല്ലയില്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 14-9-2016-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 6-8 -2019-ല്‍ 
മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃതാവകാശിയായി 


വയസ്‌ വയസ്‌ 
സുനിത മകള്‍ 50 1. വിജയലക്ഷ്മി അമ്മ സഹോദരി 67 
ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 2. ഗിരിജകുമാരി, എസ്‌. ട്‌ 60 
ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ iz 
പ 3. ഗീതകുമാരി, എസ്‌. കട 53 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 4. രാധാകൃഷ്ണന്‍, എം. സഹോദരന്‍ 51 


Gaz. No. 4/2021/DTP (CLR). 
ഥി 


562 


KERALA GAZETTE 


[Parr IIT 





ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും പരേതന്‍ അവിവാഹിതനും 
നിസന്തതിയനുമാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


MAUB aG)1-20768/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
ചായ്ക്കോട്ടുകോണം പി. ഒ., നടൂര്‍ക്കൊല്ല, കിഴക്കേകര വീട്ടില്‍ 
റോബിന്‍സണ്‍, ജെ. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ തങ്കം, പി. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കൊല്ലയില്‍, ചെങ്കല്‍ വില്ലേജാഫീസര്‍മാര്‍ 
മുഖേന വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 20-7-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. പി. തങ്കം ഭാര്യ 73 
4, ജോയ്കുട്ടി, ആര്‍. മകന്‍ 48 
3. സുബിനി, റ്റി. മകള്‍ 46 
4, സുസിനി, റ്റി. [ി 44 
5. ജോഷി, ആര്‍. മകന്‍ 42 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്ും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ1-652/2021. 2021 ജനുവരി 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കരുംകുളം വില്ലേജില്‍ 
പുല്ലുവിള പി. ഒ., പുല്ലുവിള, ഫോര്‍ഗോഡ്‌ ഹൌസില്‍ 
ആന്റണി തദയൂസ്‌ മോറിസ്‌, ജെ. മരിച്ചു പോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ബെനികരോളിന്‍, ജെ. സി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കരുംകുളം വില്ലേജാഫീസര്‍മാര്‍ മുഖേന വിചാരണ നടത്തി 
വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാന്‍ 9-12-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ 


1. ബെനികരോളിന്‍, ജെ. സി. ഭാരൃ 37 


2. ആരൃയന്‍ ആന്റെണി മകന്‍ 7 


22 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


MMB ag)5-431/2021. 2021 ജനുവരി 16. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാരോട്‌ വില്ലേജില്‍ 
അയിര പി. ഒ., ചെങ്കവിള, വെളിയംകോട്ടുകോണം, 
ശ്രീഅറുമുഖസദനം സതീഷ്‌, ഡി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശ്രീജ, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കാരോട്‌ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 19 -12-2018-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ശ്രീജ, എസ്‌. ഭാര്യ 32 
2. അഭിനവ്‌, എസ്‌. എസ്‌. മകന്‍ 10 
3. അഭിനയ, എസ്‌. എസ്‌. മകള്‍ 8 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചി രിപ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 


Thiruvananthapuram Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ ജി4-21472/2020. 2020 നവംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ പാങ്ങപ്പാറ വില്ലേജില്‍ 
മടത്തൂവിള വിട്‌, വെഞ്ചാവോട്‌, ശ്രീകാര്യം പി. ഒ. എന്ന 
മേല്‍വിലാസത്തില്‍ കെ. കൃഷ്ണന്‍കുട്ടി എന്നയാള്‍ 4-8-2020-ാ൦ 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ എസ്‌. ലളിതമ്മ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ 
മേല്‍ പാങ്ങപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 


താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


